O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


വാല്യം 10 


നമ്പർ 


51 


Vol . X 


No. 


Part III 


Fisheries Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


13 


പരസ്യം 


നമ്പർ 3706 / 2021-1 / DDFKLM . 


2021 നവംബർ 29 . 


2008 -ാം ആണ്ട് ജൂലൈ മാസം ഇരു പത്തിയാറാം തീയതി കൊല്ലം ജില്ലയിൽ , തെക്കുംഭാഗം 
വില്ലേജിൽ , തെക്കുംഭാഗം മുറിയിൽ , പണ്ടകശാല വീട്ടിൽ ( ചവറ സൗത്ത് പി . ഒ . ) ജർമാനി മകൻ 
അഗസ്റ്റിൻ പേർക്ക് ചവറ സബ് രജിസ്ട്രാർ ഓഫീസിലെ 1 -ാം പുസ്തകം 1713 -ാം വാല്യം 71 മുതൽ 78 
വരെ വശങ്ങളിൽ 2716 -ാം നമ്പർ വിലയാധാര പ്രകാരം പഴയ സർവ്വേ 1214 272 - ൽ ഉൾപ്പെട്ട ദളവാപുരം 
മേൽ മേൽ പാടിലെ 10 -ാം നമ്പർ ഊന്നി വലപ്പാടും , മേടപ്പുറത്തു പാടിലെ 2 , 4 നമ്പർ ഊന്നി 
കുറ്റി വലളപ്പാടുകളും ഭാഗ ഉടമ്പടി പ്രകാരം ജെർമാനിയുടെ ഭാര്യ മേരി , ജെർമാനിയുടെ മക്കളായ 
വർഗീസ് , ജോസഫ് , ആഗ്നസ് , മാത്യു എന്നിവർ രജിസ്റ്റേർഡ് വിലയാധാരം ചെയ്തു നൽകിയിട്ടുള്ളതാണ് . 
ശ്രീ . അഗസ്റ്റിൻ s / o പി . ജെർമാനി , പേരാഴത്തു പടിഞ്ഞാറ്റതിൽ , തെക്കുംഭാഗം കൈവശത്തിലും , 
അനുഭവത്തിലും ഉള്ള ടീ ഊന്നിവലപ്പാടുകൾ തന്റെ പേരിൽ പോക്കുവരവ് ചെയ്തു കിട്ടുന്നതിനായി 
അപേക്ഷ സമർപ്പിച്ചിരുന്നു . ടിയാൻ കരു നാഗപ്പള്ളി ഉൾനാടൻ മത്സ്യഗാ മ ത്തിൽ 1452 -ാം നമ്പർ 
അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളിയാണ് . 

മേൽ സാഹചര്യത്തിൽ , ദളവാ പുരം മേൽക്കുമേൽ പാടിലെ 10 -ാം നമ്പർ ഊന്നി വലപ്പാടും , 
മേടപ്പുറത്തു പാടിലെ 2 , 4 നമ്പർ ഊന്നിവലളപ്പാടും അപേക്ഷകനായ കരുനാഗപ്പള്ളി താലൂക്കിൽ , 
തെക്കുംഭാഗം വില്ലേജിൽ , തെക്കുംഭാഗം പേരാഴത്തു പടിഞ്ഞാറ്റതിൽ പി . ജർമാനി മകൻ അഗസ്റ്റിൻ 
പേർക്ക് രജിസ്റ്റർ ചെയ്തു നൽകുന്നതിനെതിരെ ന്യായമായ പരാതി ഉള്ള പക്ഷം ഈ പരസ്യം ഗസ്റ്റിൽ 
പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ രണ്ടു മാസത്തിനുള്ളിൽ ഈ ഓഫീസിൽ രേഖാമൂലം പരാതി 
ബോധിപ്പിക്കേണ്ടതാണ് . അല്ലാത്ത പക്ഷം പരാതി ഒന്നുമില്ല എന്ന് കണക്കാക്കി അപേക്ഷകന്റെ പേരിൽ 
പോക്കുവരവ് ചെയ്തു നൽകുന്നതായിരിക്കും . 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാഫീസ് , 
കൊല്ലം . 


( ഒപ്പ് ) 
ഫിഷറീസ് ഡെപട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14 


KERALA GAZETTE 


Part III 


വിജ്ഞാപനം 


നമ്പർ എഫ് -5144 / 2021 . 


2021 നവംബർ 30 . 


ആലപ്പുഴ ജില്ലയിലെ മത്സ്യവകുപ്പ് തേവർവട്ടം , ഫിഷറീസ് സെക്ഷനിൽപ്പെട്ട ചെറിയമാടിനകം 
ഊന്നിപ്പാട്ടിലെ 16 , 26 എന്നീ നമ്പരുകളിലുള്ള രണ്ട് ഊന്നിവലകൾ മൂന്നാം തരത്തിൽപ്പെടുത്തി 266,36 
സർവ്വേ നമ്പരിൽ 792 -ാം നമ്പർ പട്ടയ പ്രകാരം ചേർത്തല താലൂക്കിൽ പള്ളിപ്പുറം വില്ലേജിൽ പള്ളിപ്പുറം 
മുറിയിൽ വെള്ളാപ്പള്ളിച്ചിറയിൽ ശ്രീ . നീലകണ്ഠൻ ശങ്കരൻ പേർക്ക് പതിച്ച് പട്ടയം നൽകിയിട്ടുള്ളതാണ് . 
തുടർന്ന് ടിയാന്റെ കാല ശേഷം ഏക അവകാ ശി യായ ടിയാന്റെ മകൾ ശ്രീമതി പാറു പേർക്ക് 
പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ 456 { 80 -ാം നമ്പർ ആയി സിദ്ധിച്ചിട്ടുള്ളതും തുടർന്ന് ടിയാന്റെ 
മകൾക്കുള്ള വിവാഹ സമ്മാനമായി 24-11-1983 - ൽ പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ 3209 
നമ്പർ ഇഷ്ടാദാനാധാര പ്രകാരം ശ്രീ . സോമൻ , ഇലഞ്ഞിക്കൽ , പള്ളിപ്പുറം ടിയാന്റെ സഹധർമ്മിണി 
ശ്രീമതി സരസ്വതി എന്നിവർ പേർക്ക് രജിസ്റ്റർ ചെയ്തു നല്കിയിട്ടുള്ളതാണ് . 

ശ്രീ . സോമൻ , ശ്രീമതി സരസ്വതി എന്നിവർ ചേർന്ന് ടി 16 , 26 എന്നീ നമ്പർ ഊന്നിവലകൾ 
തങ്ങളുടെ പേരിൽ പോക്കു വരവ് ചെയ്ത് പട്ടയം നൽകണമെന്ന് ആവ ശ്യ പ്പെട്ട് പ്രമാ ണ ത്തിന്റെ 
ശരിപകർപ്പ് സഹിതം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാകുന്നു . 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ചേർത്തല താലൂക്കിൽ പള്ളിപ്പുറം വില്ലേജിൽ പള്ളിപ്പുറം 
മുറി യിൽ 266 / 36 സർവ്വേ നമ്പരിലെ ചെറിയ മാടിനകം ഊന്നിപ്പാട്ടിൽ ഉൾപ്പെട്ട 16 , 26 എന്നീ രണ്ട് 
ഊന്നിവലകളുടെ പട്ടയം റദ്ദ് ചെയ്ത് പുതിയ പട്ടയം ടി കക്ഷികൾക്ക് നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . 
ആർക്കെങ്കിലും ന്യായ മായ ആക്ഷേപമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം പ്രസിദ്ധം 
ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു മാസത്തിനകം പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . 
നിശ്ചിത തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനിയൊരറിയിപ്പ് കൂടാതെ ടി 16 , 26 എന്നീ നമ്പർ ഊന്നി വലകളുടെ പഴയ പട്ടയം റദ്ദ് ചെയ്ത് 
പുതിയ പട്ടയം ശ്രീ . സോമൻ , ഇലഞ്ഞിക്കൽ , പള്ളിപ്പുറം , ശീമതി സരസ്വതി എന്നിവർ പേർക്ക് 
നൽകുന്നതാണെന്ന് സകലമാനപേരെയും അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാഫീസ് , 
ആലപ്പുഴ . 


( ഒപ്പ് ) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


15 


പരസ്യം 


നമ്പർ സി 7107/2019 . 


2021 നവംബർ 27 . 


കണ്ണൂർ ജില്ല , പയ്യന്നൂർ താലൂക്ക് മാടായി അംശം ദേശത്ത് ശ്രീമതി വഞ്ചിപുരയിൽ രാവതി 
എന്നവരുടെ പേരിൽ വാടിക്കൽ കടവ് -2 , പുളിക്കൻ കടവ് -2 എന്നിവിടങ്ങളിലായി 4 ഊന്നിവലകൾ 
പ്രവർത്തിപ്പിക്കുന്നതിന് മത്സ്യവകുപ്പ് അനുമതി നൽകിയിട്ടുള്ളതാണ് . ശ്രീമതി വഞ്ചിപുരയിൽ രാവതി 
9-6-2010 - ന് മരണപ്പെട്ട സാഹചര്യത്തിൽ പ്രസ്തുത ഊന്നിവലകളിൽ 2 എണ്ണത്തിന്റെ ( വാടിക്കൽ കടവ് -1 , 
പുളിക്കൻ കടവ് -1 ) രജിസ്ട്രേൻ 2010 - ലെ കേരള ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറും ആക്ട് ചട്ടങ്ങൾ 
പകാരം തന്റെ പേരിലേക്ക് മാറ്റി അനുവദിക്ക ണമെന്ന് പരേത യായ വഞ്ചി പു ര യിൽ രത്നാവതി 
എന്ന വ രു ടെ മകൻ വേണു ദാസ് കട യ പ റ മ്പിലിന്റെ ഭാര്യ യും അന ന്ത രാ വ കാ ശി യു മായ 
ശീമതി ഷീന , പി . പി . ബന്ധ പ്പെട്ട രേഖകൾ സഹിതം ഈ ഓഫീസിൽ അപേക്ഷിക്കു കയും 
ആയതിന്മേൽ നടത്തിയ അന്വേഷണത്തിൽ ശ്രീമതി ഷീന , പി . പി . മേൽപ്പറഞ്ഞ ഊന്നി വലകളുടെ 
ഉടമസ്ഥാവകാശം മാറ്റി നൽകുന്നതിന് അർഹയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് . 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ശ്രീമതി വഞ്ചിപുരയിൽ രത്നാവതി എന്നവർക്ക് മത്സ്യ വകുപ്പ് 
അനുവദിച്ച 4 ഊന്നിവലകളിൽ 2 എണ്ണത്തിന്റെ ( പുളിക്കൻകടവ് -1 , വാടിക്കൽകടവ് -1 ) രജിസ്ട്രേഷൻ 
ശ്രീമതി ഷീന , പി . പി . ക്ക് കൈമാറി നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . ആയതിന് ആർക്കെങ്കിലും 
ന്യായ മായ ആക്ഷേ പമോ നിർദ്ദേ ശമോ ഉള്ള പക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധം ചെയ്യുന്ന 
ഗസറ്റ് തീയതി മുതൽ ഒരു മാസ ത്തി നകം പര സ്യാ ധി കാരിയെ അറി യിച്ചിരിക്കേണ്ടതാകു ന്നു . 
നിശ്ചിത തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനിയൊരറിയിപ്പ് കൂടാതെ മേൽപ്പറഞ്ഞ 2 ഊന്നിവലകളുടെ ( പുളിക്കൻകടവ് -1 , വാടിക്കൽ കടവ് -1 ) 
രജി സ് ടേ ഷൻ കണ്ണൂർ ജില്ല , പയ്യന്നൂർ താലൂക്ക് മാടായി അംശം ദേശത്ത് താമസം ആയ 

[ S 
ശ്രീമതി ഷീന , പി . പി . എന്നവരുടെ പേർക്ക് അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ , 
കാര്യാലയം , കണ്ണൂർ . 


( ഒപ്പ് ) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.12.28 04:05:39 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


